Kerala Gazette No . 34 dated 21st August 2012. 
PART I 


Section 


iii 


GOVERN 


VT OF KES 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം- ഐ ) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 22205 ലെഗ്. ഐ2/ 2011/ നിയമം. 


തിരുവനന്തപുരം. 2012 ജൂൺ 27. 


- 1934 ആഷാഢം 6. 


കേരള സംസ്ഥാന നിയമസഭയുടെ ഇനി പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറിവിലേക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടുത്തുന്നു . നിയമസഭ പാസ്സാക്കിയ പ്രകാരമുള്ള 
ബില്ലിന് 2012 ജൂൺ 26 -ാം തീയതി ഗവർണ്ണറുടെ അനുമതി ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി. കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2012 - ലെ 7 -ാം ആക്റ്റ് 


2012 - ല് 7 -ാം 


2012 - ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം ചെയ്യൽ) 

ഭേദഗതി ആക്ട് 


1951 - ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം ചെയ്യൽ) 

ആക്റ്റ് വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


- ഒരു 


ആക്റ്റ് 


പീഠിക . - 1951- ലെ നിയമ സഭ ( അ യോഗ്യതകൾ നീക്കം ചെയ്യൽ) ആക്റ്റ് 
( 1951- ലെ XV ) ഇതിനു ശേഷം കാണുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി 
ചെയ്യുന്നത് യുക്തമായിരിക്കയാൽ; 
- ഭാരത റിപ്പബ്ളിക്കിന്റെ അറുപത്തിമൂന്നാം സംവൽസരത്തിൽ ഇനി പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു: 

- 1. ചുരുക്ക പ്പേരും പാരം ഭവും. - ( 1) ഈ ആക്റ്റിന് 2012 - ലെ നിയമ സഭ 
(അയോഗ്യതകൾ നീക്കം ചെയ്യൽ) ഭേദഗതി ആകറ്റ് എന്ന് പേര് പറയാം. 


(2 ) ഈ ആക്ടിൽ മറ്റു വിധത്തിൽ വ്യവസ്ഥ ചെയ്യുന്ന പ്രകാരമൊഴികെ, 
ഇത് 1951 ഒക് ടോ ബർ 11 -ാം തീയതി പാബ ല്യ ത്തിൽ വന്ന തായി 
കരുതപ്പെടേണ്ടതാണ്. 

- 2. 2 -ാം വകുപ്പിന്റെ ഭേദഗതി: - 1951- ലെ നിയമസഭ (അയോഗ്യതകൾ നീക്കം 
ചെയ്യൽ) ആക്റ്റിലെ (1951 - ലെ XV) ( ഇതിനുശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക) 2 -ാം വകുപ്പിൽ, (1) -ാം ഉപവകുപ്പിന്റെ (i) -ാം ഖണ്ഡത്തിനു 
ശേഷം, ഇനിപറയുന്ന വിശദീകരണവും കുറിപ്പും ചേർക്കേണ്ടതാണ്, അതായത്: 


“വിശദീകരണം. ഈ ഖണ്ഡത്തിന്റെ ആവശ്യത്തിലേക്കായി, നിയമസഭാംഗങ്ങൾ 
എന്നതിൽ മന്ത്രിമാരും സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും പ്രതിപക്ഷ നേതാവും 
ചീഫ് വിപ്പും ഉൾപ്പെടുന്നതാണ്. 


കുറിപ്പ്. ഈ വിശദീകരണം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് 1977 
സെപ്റ്റംബർ 1 -ാം തീയതിയും ചീഫ് വിപ്പിനെ സംബന്ധിച്ച് 1982 ഒക്ടോബർ 1-ാം 
തീയതിയും പ്രാബല്യത്തിൽ വന്നതായി കരുതപ്പെടേണ്ടതാണ്.”. 


3 . റദ്ദാക്കലും ഒഴിവാക്കലും. - ( 1) 2012 - ലെ നിയമ സഭ ( അ യോഗ്യതകൾ 
നീക്കം ചെയ്യൽ) ഭേദഗതി ഓർഡിനൻസ് (2012 - ലെ 23 ) ഇതിനാൽ റദ്ദാക്കിയിരിക്കുന്നു . 


(2) അങ്ങനെ റദ്ദാക്കിയിരുന്നാൽതന്നെയും, പ്രസ്തുത ഓർഡിനൻസ് പ്രകാരം 
ഭേദ ഗതി ചെയ്യ പ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്തതോ, ചെയ്ത തായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും കാര്യമോ, അഥവാ എടുത്തതോ എടുത്തതായി 
കരുതപ്പെടുന്നതോ ആയ ഏതെങ്കിലും നടപടിയോ ഈ ആക്ട് പ്രകാരം ഭേദഗതി 
ചെയ്യ പ്പെട്ട പ്രധാന ആക്റ്റിൻ കീഴിൽ ചെയ്ത തോ എടു ത്തതോ ആയി 
കരുതപ്പെടേണ്ടതാണ്. 


( ശരിത്തർജ്ജമ ) 


റ്റി. വസന്തകുമാർ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


